Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


OVERN 


- 


VMENT OF 
न्यवर 


ാർ 
OF KERALI 


is 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st August 2010 
2010 ആഗസ്റ്റ് 31 
9th Bhadra 1932 
1932 ഭാദ്രം 9 


വാല്യം 55 


നമ്പർ 


PART III 


Industries Department 


കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 


- (1) 


നമ്പർ സി .എസ്.5 -3467 /92. 


201 


2010 ആഗസ്റ്റ് 3. 


28 - 5 - 2010 - ൽ തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ, പ്രോജക്ട് 
ഓഫീസ് ( കയർ), ആലപ്പുഴ സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് 
സർട്ടിഫിക്കറ്റ് എന്നി വ യിൽ നിന്നും മന സ്സി ലാ ക്കു ന്നു . 
സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് 
സംഘം ലിക്വിഡേ ഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് 
ഓഫീസറുടെയും സൂചന 1, 2 പകാ രമുള്ള ശുപാർശ 
കത്തുകളുടെ അടിസ്ഥാനത്തിലും 25 - 5 - 2006 തീയതി പ്രകാര 
മുള്ള സംഘത്തിന്റെ അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ 
അടി സ്ഥാ ന ത്തിലും കേരള സഹ കരണ നിയമം 1969 
സെക്ഷൻ 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


ഉത്തരവ് 


സൂചന: - (1) നമ്പർ സി . 1033 / 2006 തീയതി 5 - 11 - 2009 , 

29 - 6 - 2010 ( പകാ രമുള്ള പാജക്ട് 
ഓഫീസർ ( ക യർ) , ആല പ്പു ഴയുടെ 

കത്തുകൾ. 
(2) LI ( C) 3092/ 06 തീയതി 22- 10- 2009 പ്രകാര 
മുള്ള ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ), 

ആലപ്പുഴയുടെ നടപടിക്രമം. 
(3) നമ്പർ ജി . എ .2 / 892 / 61 പ്രകാ രമുള്ള 

26- 4 - 1963 -ാം തീയതിയിലെ ഈ ആഫീസ് 

ഉത്തരവ്. 
മണ്ണഞ്ചേരി സി . വി . സി .എസ്. ക്ലിപ്തം നമ്പർ 3092- സൂചന 
3 പ്രകാരം സമാപ്തീകരണ നടപടികൾക്ക് ഉത്തരവാകുകയും 
22 - 3 - 1965 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
ചാർജ്ജടുത്തിട്ടുള്ളതും 10 - 7-1995 -ാം തീയതിയിൽ സംഘത്തിന്റെ 
ക്ലെയിം നോട്ടീസ് കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടു 
ള്ളതുമാകുന്നു . 

| പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 23 - 10 - 2009 -ാം 
തീയ തി യിലെ അവ സാന ബാക്കിപത ത്തിൽനിന്നും 


- മേൽ വിവരിച്ചിരിക്കുന്ന സാഹച ര്യം കണ ക്കാക്കി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്ത് അംഗീകരിച്ച് മണ്ണഞ്ചേരി 
സി . വി. സി .എസ്. ക്ലിപ്തം നമ്പർ 3092 , കേരളാ സഹകരണ 
സംഘം നിയമം 1969 സെക്ഷൻ 74 പ്രകാരം രജിസ്ട്രേഷൻ 
റു ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘത്തിന്റെ 
മുഴുവൻ രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 വർഷം വരെ 
സംഘം ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും 
20 വർഷം പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ 
- ( രജിസ്ട്രാർ ) അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


28 


KERALA GAZETTE 


[PART III 


- ( 3) 


നമ്പർ സി .എസ് . 5 - 1151/ 2005. 


2010 ആഗസ്റ്റ് 3. 


നമ്പർ സി .എസ് .5 - 4544 / 91. 


2010 ജൂ 


ലൈ 28 . 


സൂചന: - (1) നമ്പർ സി3 /359 / 2006 തീയതി 29- 6- 2010 , സൂചന: - (1) നമ്പർ സി / 355 / 84 തീയതി 24 - 6 - 2010 , 
- പ്രോജക്ട് ഓഫീസർ ( കയർ), ആലപ്പുഴ 

പ്രോജക്ട് ഓഫീസർ (കയർ), കണ്ണൂർ. 
യുടെകത്ത്. 

നമ്പർ സി . ഐ . കെ ./ 81/ 2005 തീയതി 
(2) LI ( C ) 82 6 / 07 തീയതി 2 - 11- 2009 

21- 6 - 2010 ( പകാ രമുള്ള ലിക്വി ഡേ ഷൻ 
പ്രകാരമുള്ള ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 

ഇൻസ്പെക്ടറുടെ നടപടിക്രമം. 
( കയർ), ആലപ്പുഴയുടെ നടപടിക്രമം. 

(3) നമ്പർ സി .എസ്. 3/ 6128/68 തീയതി 21- 1-1971 
(3) നമ്പർ സി .എസ്.4/7959 -എഫ്/ 02 പ്രകാരമുള്ള 

പ്രകാരമുള്ള കയർ വികസന ഡയറക്ടറുടെ 
6-1-2005 തീയതിയിലെ ഉത്തരവ്. 

ഉത്തരവ്. 
പുത്തൻകാവ് സി . വി . സി . എ സ്. ക്ലിപ്തം നമ്പർ 820 -മുണ്ടേരി സി. വി. സി.എസ്. ക്ലിപ്തം നമ്പർ 271 സൂചന 
തുറവൂർ സൂചന 3 പ്രകാരം സമാപ്തീകരണ നടപടികൾക്ക് 3 പ്രകാരം സമാപ്തീകരണ നടപടികൾക്ക് ഉത്തരവാകുകയും 
ഉത്തരവാകുകയും 21-2 -2005 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേ 3- 12 - 1971 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
ഷൻ ഇൻസ്പെക്ടർ ചാർജ്ജടുത്തിട്ടുള്ളതും 23 - 2 -2005 -ാം ചാർജ്ജടുത്തിട്ടുള്ളതും സംഘത്തിന്റെ ക്ലെയിം നോട്ടീസ് 
തീയതിയിൽ സംഘത്തിന്റെ ക്ലെയിം നോട്ടീസ് 20 - 12 -2005- ലെ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു. 
സർക്കാർ ഗസറ്റിൽ വാല്യം 50 നമ്പർ 50 ആയി പ്രസിദ്ധീ 

പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
കരിച്ചിട്ടുള്ളതുമാകുന്നു . 

ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 21 -6 - 2010 -ാം 
പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും തീയ തി യിലെ അ വ സാ ന ബാക്കിപത ത്തിൽനിന്നും 
ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 2 - 11 -2009 -ാം 21-6 - 2010 - ൽ തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രോജക്ട് 
തീയ തി യിലെ അ വ സാ ന ബാക്കിപത്ര ത്തിൽനിന്നും ഓഫീസ് ( കയർ) കായംകുളം സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് 
28 -5 - 2010- ൽ തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ, പ്രോജക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ യിൽ നിന്നും മന സ്സി ലാ ക്കു ന്നു . 
ഓഫീസ് ( കയർ), ആലപ്പുഴ സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
സർട്ടിഫിക്കറ്റ് എന്നിവ യിൽ നിന്നും മന സ്സി ലാ ക്കു ന്നു . - സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് 
സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ - സംഘം പാജക്ട് ഓഫീസറുടെയും ലിക്വിഡേ ഷൻ 
സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് ഇൻസ്പെക്ടറുടെയും സൂചന 1, 2 പ്രകാരമുള്ള ശുപാർശ 
സംഘം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെയും പ്രാജക്ട് - കത്തുകളുടെ അടിസ്ഥാനത്തിലും 22 - 5 - 2004 -ാം തീയതി പ്രകാര 
ഓഫീസറുടെയും സൂചന 1, 2 പ്രകാ രമുള്ള ശുപാർശ മുള്ള സംഘത്തിന്റെ അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ 
കത്തുകളുടെ അടിസ്ഥാനത്തിലും 22 -6 - 2007 -ാം തീയതി പ്രകാര അടിസ്ഥാനത്തിലും കേരള സഹകരണ നിയമം 1969 സെക്ഷൻ 
മുള്ള സംഘത്തിന്റെ അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 
അടിസ്ഥാനത്തിലും കേരള സഹകരണ നിയമം 1969 സെക്ഷൻ 

പുറപ്പെടുവിക്കാവുന്നതാണ്. 
74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 

ഉത്തരവ് 
പുറപ്പെടുവിക്കാവുന്നതാണ്. 

- മേൽ വിവരിച്ചിരിക്കുന്ന സാഹ ച ര്യം കണക്കാക്കി 
ഉത്തരവ് 

സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
- മേൽ വിവരിച്ചിരിക്കുന്ന സാഹ ച ര്യം കണക്കാക്കി 

ഇൻസ്പെക്ടറുടെ ശുപാർശ കത്ത് അംഗീകരിച്ച്മുണ്ടേരി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 

സി . വി. സി . എ സ്. ക്ലിപ്തം നമ്പർ 271 കേരള സഹകരണ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്ത് അംഗീകരിച്ച് പുത്തൻകാവ് സംഘം നിയമം 1969 സെക്ഷൻ 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
സി . വി. സി . എ സ്. ക്ലിപ്തം നമ്പർ 820 തുറവൂർ, കേരള ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘത്തിന്റെ മുഴുവൻ 
സഹകരണ സംഘം നിയമം 1969 സെക്ഷൻ 74 പ്രകാരം രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 വർഷം വരെ സംഘം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘ 

ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും 20 വർഷം 
ത്തിന്റെ മുഴുവൻ രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 

പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ (രജിസ്ട്രാർ) 
വർഷം വരെ സംഘം ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷി അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 
ക്കേ ണ്ടതും 20 വർഷം പൂർത്തിയായാൽ കയർ വികസന 

കയർ വികസന 
ഡയറക്ടറുടെ (രജിസ്ട്രാർ) അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേ ഡയറക്ടറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
ണ്ടതുമാണ്. 

തിരുവനന്തപുരം. 

കയർ വികസന ഡയറക്ടർ. 


